Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


ാ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2021 മാർച്ച് 16 
16th March 2021 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


1196 മീനം 2 
2nd Meenam 1196 


11 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1942 ഫാൽഗുനം 25 
25th Phalguna 1942 


PART III 


Police Department 


പുനർ ലേല പരസ്യം 
നമ്പർ ഇ2-36744 / 2018 റ്റിസി . 

2021 ഫെബ്രുവരി 20 . 
തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
ചുവടെ ചേർത്തിരിക്കുന്ന വാഹനങ്ങൾ ലേലം / ടെണ്ടർ വഴി വില്പന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു . 


ലേല തീയതി 


23-3-2021 . 


ലേലസ്ഥലം 


-സായുധസേന വിഭാഗം ക്യാമ്പ് , നന്ദാവനം , തിരുവനന്തപുരം സിറ്റി . 


കമ 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


ഇനം 


മോഡൽ 


നിരതദ്രവ്യം 

₹ 


1 


KL . 01 AG 5606 


Tata Sumo 


2005 


1,800 


2 


KL . 01 AH 6785 


CT 100 


2005 


200 


3 


KL 01 AH 5043 


CT 100 


2005 


200 


4 


KL 01 AH 2020 


CT 100 


2005 


100 


5 


KL . 01 AD 4853 


Jeep 


2004 


2,500 


6 


KL 01 AS 7523 


Bolero 


2008 


6,300 


7 


KIL 01 AS 7481 


Bolero 


2008 


5,500 


Gaz , No. 111202 1 / DTP ( Police ) . 


329 


16th MARCH 2021 ] 


POLICE DEPARTMENT 


42 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുമ്പ് മേൽപ്പറഞ്ഞ വാഹ ന ങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിര ത ദ്രവ്യം അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ് . ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ് . ലേലത്തിൽ വെച്ച 
വാഹനങ്ങൾ ലേലത്തിനു മുമ്പുള്ള പതിനഞ്ചു പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്തുമണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും 
ഇടയിൽ തിരുവനന്തപുരം സിറ്റി സായുധ സേനാ വിഭാഗം ക്യാമ്പ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ മുൻകൂർ 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ് . 


ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ് . ടെണ്ടർഫോറം ഓഫീസ് പ്രവർത്തിദിവസം രാവിലെ 
10 മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽനിന്നും 
ലഭിക്കുന്നതാണ് . ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 19-3-2021 വൈകുന്നേരം നാലു മണിവരെയാണ് . നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതാണ് . ടെണ്ടർ കവറിനുമുകളിൽ വാഹനത്തിന്റെ നമ്പരോടുകൂടി 
“ വാഹനലേലത്തിനുള്ള ടെണ്ടർ ” എന്നെഴുതി കവർ സീൽ ചെയ്തിരിക്കണം . 


പരസ്യലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുക കാണുന്നത് 
( പസ്തത തുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ് . നിരതദ്രവ്യം ഒഴികെ ലേലം ടെണ്ടർ തുകയും നിശ്ചിത നികുതിയും 
ഉൾപ്പെ ടെ യുള്ള തുക ലേല സ്ഥലത്ത് വച്ച് അപ്പോൾത്തന്നെ അടയ്ക്കേ ണ്ടതും തിരു വ ന ന്ത പുരം ജില്ലാ പോലീസ് 
മേധാവിയുടെ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ലേലം കൊണ്ട് വാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ് . 

ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തിനു ലേലം കൊണ്ടയാൾ ഉത്തരവാദി 
ആയിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും . എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം 
ഉറപ്പിക്കുക യാണെ ങ്കിൽ കൂടു തലായി കിട്ടുന്ന തുകയ്ക്ക് ടിയാന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല . ലേം സംബന്ധിച്ച് 
( ലേലസമയത്തും അതിനുശേഷവും ) തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും . 
തിരു വ ന ന്ത പുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഉചിതമെന്ന് തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ 
ലേല നടപടികൾ നിർത്തിവയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 


City Police Office , 
Thiruvananthapuram . 


BALRAM KUMAR UPADHYAY IPS , 

Commissioner of Police . 


ലേല പരസ്യം 


നമ്പർ ഇ2-36744 / 2018 റ്റിസി . 


2021 മാർച്ച് 4 . 


തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
ചുവടെ ചേർത്തിരിക്കുന്ന വാഹനം ലേലം / ടെണ്ടർ വഴി വില്പന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു . 


അടങ്കൽ തുക 


₹ 


40,000 . 


ലേല തീയതി 


-23-3-2021 . 


ലേലസ്ഥലം 


സായുധസേന വിഭാഗം ക്യാമ്പ് , നന്ദാവനം , തിരുവനന്തപുരം സിറ്റി . 


രജിസ്റ്റർ 
നമ്പർ 


ഇനം 


മോഡൽ 


നിരതദ്രവ്യം 

₹ 


KL 01 AS 8428 


Tata Sumo 


2008 


2,000 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുമ്പ് മേൽപ്പറഞ്ഞ വാഹ ന ത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിര ത ദ വ്യം അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ് . ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ് . ലേലത്തിൽ വെച്ച 
വാഹനങ്ങൾ ലേലത്തിനുമുമ്പുള്ള പതിനഞ്ചു പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്തുമണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും 
ഇടയിൽ തിരുവനന്തപുരം സിറ്റി സായുധ സേനാ വിഭാഗം ക്യാമ്പ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ മുൻകൂർ 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ് . 


ടി വാഹനത്തിന്റെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ് . ടെണ്ടർഫോറം ഓഫീസ് പ്രവർത്തിദിവസം രാവിലെ 
10 മണിക്കും വൈകിട്ടും അഞ്ചുമണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ് . ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20-3-2021 വൈകുന്നേരം നാലുമണിവരെയാണ് . നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതാണ് . ടെണ്ടർ കവറിനുമുകളിൽ വാഹനത്തിന്റെ നമ്പരോടുകൂടി 
“ വാഹനലേലത്തിനുള്ള ടെണ്ടർ ” എന്നെഴുതി കവർ സീൽ ചെയ്തിരിക്കണം . 


330 


16th MARCH 2021 ] 


POLICE DEPARTMENT 


43 


പരസ്യലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുക കാണുന്നത് 
പ്രസ്തുത തുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ് . നിരതദ്രവ്യം ഒഴികെ ലേലം / ടെണ്ടർ തുകയും നിശ്ചിത നികുതിയും 
ഉൾപ്പെ ടെ യുള്ള തുക ലേല സ്ഥലത്ത് വച്ച് അപ്പോൾത്തന്നെ അടയ്ക്കേ ണ്ട തും തിരു വ ന ന്ത പുരം ജില്ലാ പോലീസ് 
മേധാവിയുടെ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ലേലം കൊണ്ട് വാഹനം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ് . 


ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തിനു ലേലം കൊണ്ടയാൾ ഉത്തരവാദി 
ആയിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും . എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം 
ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് ടിയാന് അർഹത ഉണ്ടായിരിക്കുന്നതുമല്ല . ലേലം സംബന്ധിച്ച് 
( ലേലസമയത്തും അതിനുശേഷവും ) തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും . 
തിരു വ ന ന്ത പുരം ജില്ലാ പോലീസ് മേധാ വിക്ക് ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ 
ലേലനടപടികൾ നിർത്തി വയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 


സിറ്റി പോലീസ് ഓഫീസ് , 
തിരുവനന്തപുരം , 


ബാലറാം കുമാർ ഉപാധ്യായ് , ഐ പി എസ് , 

പോലീസ് കമ്മീഷണർ . 


331 


